കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV ( N )/ 634/2012-14 


GOVERNY 


ക 


ാർ. 


ള് 


രള സർക 
WMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 3 


ചൊവ്വ 


നമ്പർ 1 


2014 ആഗസ്റ്റ് 12 
12th August 2014 
1189 കർക്കടകം 27 
27th Karkadakam 1189 

1936 ശ്രാവണം 21 
21st Sravana 1936 


Vol. III 


No . ) 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ: കെ . ഗോപാലൻ) 


നമ്പർ ജെ - 9093 / 2013/ ഡി . ഡിസ്സ് ( 1) 


2014 ജൂ 


ലൈ 3. 


വിഷയം: - എം . എൽ. ആർ. നിയമം- തിരൂർ താലൂക്ക്, 

താനാളൂർ വില്ലേജ്- റി. സി. 433 / 2 - ൽപ്പെട്ട 8 
സെന്റ് സി . കെ . ഭൂമി- പട്ട യ ഭൂ മി യായി 
രജി സ്റ്റർ ചെയ്യു ന്നത്- അ നു മതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ . മുഹമ്മദാലി, ശ്രീ . മായിൻകുട്ടി 

S/o. ചെറിയ മുഹമ്മദ്, അലയാറ്റിൻഹൗസ് 

താനാളൂർ വില്ലേജ് എന്നവരുടെഅപേക്ഷ . 
(2 ) തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 

4 - 7 - 2013 - ലെ ബി6 - 12332 / 11 നമ്പർ 
റിപ്പോർട്ട്. 


തിരൂർ താലൂക്ക്, താനാളൂർ വില്ലേജ്, റി . സ . 433 / 2 - ൽപ്പെട്ട 
8 സെന്റ് നി . കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന 
(1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷ 
യിൻ മേൽ തിരൂർ തഹശീൽദാർ മുഖേന അന്വേഷണം 
നടത്തുകയും തഹശീൽദാർ സൂചന (2 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപേക്ഷക്ക്അടിസ്ഥാനമായ 
ഭൂമി താനാളൂർ അംശം ചെറു വട്ടൂർ ദേശം റി. സ . നമ്പർ 
443/2- ൽ പ്പെട്ടതാണെന്നും തിരൂർ സബ്രജിസ്ട്രാർ ഓഫീസിലെ 
3085/ 81, 631/89 എന്നീ ആധാരങ്ങൾ പ്രകാരം ശ്രീ . മായിൻകുട്ടി, 
മുഹ മ്മ ദലി എന്ന വ രു ടെ കൈ വ ശ ത്തി ലാ ണെന്നും 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം 
നി . കെ . കുളം എന്ന് രേഖ പ്പെടു ത്തിയ ടി ഭൂമിയ് ക്ക് 
നാളിതുവരെ ഭൂനികുതി അടവാക്കിയിട്ടില്ലെന്നും, പട്ടയ ഭൂമി 
യാക്കി മാറ്റുന്നതിന് അയൽ ഭൂവുടമകൾ സമ്മതപത്രം നൽകി 
യിട്ടുണ്ടെന്നും ടി ഭൂമി പഞ്ചായത്തിന് കൈമാറിയ ഭൂമിയിൽ 
ഉൾ പ്പെട്ട ത ല്ലെന്നും അപേക്ഷ യിൽ തുടർ നട പടി കൾ 
സ്വീകരിക്കാവുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 


( 2) 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമി യിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകർക്ക് നോട്ടീസ് 
നൽകുകയും, 6- 12 - 2013 - ന് വിചാരണ നടക്കുകയും അസ്സൽ 
ആധാരം ഹാജരാക്കുകയും ചെയ്തു . 

- കക്ഷി ഹാജ രാ ക്കിയ ആധാരം പരി ശോ ധിച്ച തിൽ 
അപേക്ഷ ക്കാ സ്പദമായ താനാളൂർ റി . സ . 433 / 2- ൽപ്പെട്ട 
8 സെന്റ് സി . കെ . കുളം തിരൂർ സബ് രജി സ് ടാർ 
ഓഫീസിലെ 631/ 89 നമ്പർ ആധാരപ്രകാരം 2 സെന്റ് മുഹമ്മദലിക്ക് 
സ്വന്ത മായും 3085 / 81 നമ്പർ ആധാര പ്രകാരം 6 സെന്റ് 
മുഹമ്മദലിക്കും മായിൻകുട്ടിക്കും കൂട്ടായും അവകാശമുള്ള 
താണെന്ന് കാണുകയുണ്ടായി. ടി കുളം പഞ്ചായത്തിന്റെ 
ഉടമസ്ഥത യിലല്ല എന്നു കാണിക്കുന്ന സാക്ഷ്യപത്രവും 
കുളം നില വിലുള്ള സ്ഥിതി യിൽ സംര ക്ഷി ക്കാമെന്ന് 
കാണിച്ചുള്ള അ ഫി ഡ വിറ്റും കക്ഷി സമർപ്പിച്ചിട്ടുണ്ട്. 
കൂടാതെ 12 -3 - 2014 - ന് സ്ഥലപരിശോധന നടത്തി. 


-- സ്ഥല പരിശോധനയിൽ 3 സെന്റ് മാത്രമാണ് കുളമായി 
നില നിൽക്കുന്നതെന്നും ബാക്കി ഭാഗം അപേക്ഷകരുടെ 
തന്നെ ഉടമസ്ഥതയിലുള്ള 433 /1- ൽപ്പെട്ട ഭൂമിയോട് ചേർന്ന് 
വാഴകൃഷി ചെയ്തുവരുന്നതാണെന്നും നിലവിലുള്ള കുളത്തിൽ 
നിന്നാണ് കൃഷിക്കാവശ്യമായ വെള്ളം എടുത്തുപയോഗിച്ചു 
വരുന്നതെന്നും പരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 

-- സ്ഥല പ രി ശോ ധ ന യുടെയും , തഹശീൽ ദാ രുടെ 
റിപ്പോർട്ടിന്റെയും അടി സ്ഥാ ന ത്തിൽ തി രൂർ താലൂക്ക്, 
താനാളൂർ വില്ലേജ് റി. സ . 433/ 2- ൽപ്പെട്ട 8 സെന്റ് സി. കെ . 
ഭൂമി അപേക്ഷകരായ ശ്രീ . മുഹമ്മദലി, ശ്രീ . മായിൻകുട്ടി, 
S /o . ചെറിയ മുഹമ്മദ്, അലിയാറ്റിൽ ഹൗസ്, താനാളൂർ 
വില്ലേജ് എന്നവരുടെ പേരിൽ എം.എൽ.ആർ. ആക്ട് പ്രകാരം 
പട്ട യ ഭൂ മി യായി രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 29 -4- 2014 - ലെ 
17 / 2014 നമ്പർ കേരള ഗസറ്റിലും, താലൂക്ക് ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ നോട്ടീസ് ബോർഡു 
കളിലും വഹസ്ഥലത്തും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും 
ആരുംതന്നെ ആ ക്ഷേ പ മോ അ വ കാ ശമോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, താനാളൂർ 
വില്ലേജ് റി . സ . 433 / 2 - ൽ പ്പെട്ട 8 സെന്റ് സി . കെ . ഭൂമിയിൽ 2 
സെന്റ് ഭൂമി, അപേക്ഷകനായ ശ്രീ . മുഹമ്മദലിയുടെ പേരിലും 
6 സെന്റ് ഭൂമി, ശ്രീ . മായിൻകുട്ടി, S/o . ചെറിയ മുഹമ്മദ്, 
ശ്രീ മുഹ മ്മ ദലി S / o മുഹ മ്മ ദ് അ ല യാ റ്റിൽ ഹൗസ്, 
താനാളൂർ വില്ലേജ് എന്നിവരുടെ പേരിൽ കൂട്ടായും എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന്. 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

-- തി രൂർ തഹ ശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷക നിൽ നിന്നും കുടി ശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ ജെ - 5384/11/ ഡി. ഡിസ്സ് (1). 

2014 ജൂ ലൈ 8. 
വിഷയം: - എം . എൽ. ആർ. ആക്ട് - തി രൂരങ്ങാടി 

താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ് - റി . സ് . 
117 /3 ( പഴയ റി . സ . 304/ 3 )- ൽപ്പെട്ട 8 1/ 4 സെന്റ് 
നി . കെ . ഭൂമി - പട്ട യ ഭൂ മി യായി രജിസ്റ്റർ 
ചെയ്യു ന്നത് - അ നു മതി നൽകി ഉത്ത ര വ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ. ഇ . പി. മൊഹിദ്ദീൻ, ഇ . പി. ഹൗസ്, 

പാണ് മ്പ , തേഞ്ഞിപ്പലം ( പി . ഒ . ) 

എന്നവരുടെ അപേക്ഷ . 
( 2 ) തി രു ര ങ്ങ എ ടി അ ഡ ീ ഷ ണ ൽ 

തഹശീൽദാരുടെ27 - 7- 2013 - ലെ ജി2 -1099/ 12 

നമ്പർ റിപ്പോർട്ട്. 
- തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റി. സ . 117/ 3 ( പഴയ റി . സ . 304 / 3) - ൽ പ്പെട്ട 8 1/ 4 സെന്റ് 
നി . കെ . ഭൂമി പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമ 
തിക്കായി സൂചന ( 1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. 
ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2 ) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

- അ അ ക്ഷാ ഭൂമി തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 
ഓഫീസിലെ 3521/ 92 നമ്പർ ആധാരപ്രകാരം അപേക്ഷകനായ 
ഇ . പി . മൊഹിദ്ദീൻ എന്നവർക്ക് ജന്മം തീര് ലഭിച്ചിട്ടുള്ളതാ 
ണെന്നും ടി ഭൂമിയുടെ പഴയ റി. സ . 304 / 3 ആണെന്നും 1997 - 98 
സാമ്പത്തിക വർഷത്തിൽ ഒ. ബി. ടി . ഇനത്തിൽ നികുതി 
അടവാക്കിയിട്ടുണ്ടെന്നും, പഞ്ചായത്തിൽ നിക്ഷിപ്തമായ 
ഭൂമിയല്ലെന്നും റീസർവെ സമയത്ത് സംഭവിച്ച അപാകത 
മൂലം ഭൂവുടമയുടെ പേര് സർക്കാർ എന്ന് തെറ്റായി വന്നത് 
നാളതീകരണം നടത്തി നി. കെ . എന്നാക്കി മാറ്റിയിട്ടുണ്ടെന്നും 
അപേക്ഷ പരിഗണിക്കാവു ന്നതാണെന്നും തഹശീൽദാർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവ കാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കുന്ന തിന് അപേക്ഷ കന് നോട്ടീസ് 
നൽകു ക യും , 26 - 9 - 2013 - ന് അപേക്ഷ ക ൻ ഹാജ രായി 
ആധാരത്തിന്റെ അസ്സൽ സമർപ്പിക്കുകയുമുണ്ടായി. 1997 - 98 
വർഷം വരെ നികുതി അടവാക്കിയ രശീതിയും ഹാജരാക്കുകയും 
ഹർജി പരിഗണിച്ച് തുടർന്ന് നികുതി അടവാക്കു ന്ന തിന് 
അനുമതി നൽകണമെന്ന് അപേക്ഷിക്കുകയുമുണ്ടായി. 

- തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ ആധാരപ്രകാരം 

കൈവശം വെച്ചു വരുന്നതായി കാണുന്നു . കൂടാതെ 27 - 11- 2013 - ന് 
സ്ഥലം നേരിൽ പരിശോധിച്ചു അപേക്ഷ ഭൂമി ചുറ്റും മതിൽ 

കെട്ടി വേർതിരിച്ചതാണെന്നും, ടി ഭൂമിയിൽ ടെറസ് വീടും 
കിണറും മറ്റുമരങ്ങളുമുണ്ടെന്നും പടിഞ്ഞാറ് ഭാഗം പഞ്ചായത്ത് 
റോഡും ബാക്കി 3 ഭാഗ ങ്ങ ളിൽ വീടു കളുള്ള സ്ഥല വ 
മാണെന്നും സ്ഥലപരിശോധനയിൽ ബോദ്ധ്യപ്പെടുകയുണ്ടായി. 


സ്ഥല പ രി ശോ ധ ന യു ടെ യും തഹ ശീൽ ദാ രുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ് റി . സ . 117/3 ( പഴയ റി. സ . 304/3)- ൽ 


പ്പെട്ട 8 1/ 4 സെന്റ് സി . കെ . ഭൂമി അപേക്ഷ ക രായ 
ശ്രീ . ഇ . പി. മൊഹിദ്ദീൻ, ഇ . പി . എം . ഹൗസ്, പാണമ്പ, 
തേഞ്ഞിപ്പലം ( പി . ഒ .) 673 636 എന്നവരുടെ പേരിൽ എം . 
എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്ത 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു കൊണ്ടുള്ള 
നോട്ടീസ് 21 - 1- 2014 - ലെ 3/ 2014 -ാം നമ്പർ കേരള ഗസറ്റിലും 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് 
ഓഫീസ്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും പരസ്യ 

പ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

-- മേൽ സാഹ ചര്യ ത്തിൽ തി രൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ് റി. സ . 117 /3, ( പഴയ റി. സ . 304/ 3) - ൽ 
പ്പെട്ട 8 1/ 4 സെന്റ് സി . കെ . ഭൂമി അപേക്ഷ ക നായ 
ശ്രീ . ഇ . പി . മൊഹിദ്ദീൻ, ഇ . പി . എം . ഹൗസ്, പാണമ്പ്, 
തേഞ്ഞിപ്പലം ( പി. ഒ.) 673 636 എന്നവരുടെ പേരിൽ എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അ പേ ക്ഷക നിൽനിന്നും കുടി ശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


